Government of Kerala 
- കേരള സർക്കാർ 

201 0 


Reg . No. രജി. നമ്പർ 
KL/ TV ( N ) / 12/ 2009 - 2011 


V 
GOVERNYA 


- 


ാർ 


സ . നാ 
MENT OF 


KERALA 


न्याय 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


12th January 2010 

2010 ജനുവരി 12 


Vol.L 


No . 


} 


THIRUVANANTHAPURAM , TUESDAY 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


22nd Pousha1931 
1931 പൌഷം 22 


PART III 


Animal Husbandry Department 


ലേലപ്പരസ്യം 


നമ്പർ ഇ - 2014/ 2009. 

2009 ഡിസംബർ 15 . 
-- കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ 
ത്തിലെ താഴെപ്പറയുന്ന ഫലവൃക്ഷങ്ങളിൽ നിന്നും 1- 1- 2010 
മുതൽ 31 - 12 - 2010 വരെയുള്ള ഒരു വർഷക്കാ ല യ ള വിൽ 

മലാ ദായം എടു ക്കു വാ നുള്ള അവകാശം 22 - 1 - 2010 
രാവിലെ 11 മണിക്ക് ഈ ആഫീസിൽവച്ച് പരസ്യമായി ലേലം 
ചെയ്ത്നൽകുന്നതാണ്. ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ 1,000 ( ആയിരം ) രൂപ നിരതദ്രവ്യമായി 
ആഫീസിൽ ഒടുക്കേണ്ടതാണ്. 
- മതിപ്പുവില - 22,000 രൂപ. 


ലേലത്തിനായി ക്വട്ടേഷനുകളും ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്വട്ടേഷനുകൾ ലേല ദിവസം രാവിലെ 10 . 30 മണിവരെ 
ഓഫീസിൽ സ്വീകരിക്കുന്നതും ലേലത്തിനുശേഷം തുറക്കുന്ന 
തു മാ യി രിക്കും. ലേല ത്തി ലോ ക്വട്ടേ ഷ നിലോ ഏറ്റവും 
കൂടു തൽ തുക രേഖ പ്പെ ടു ത്തുന്ന ആളിന്റെ പേരിൽ 

ലേല ത്തുക ന്യായ മാ ണ ങ്കിൽ മല ധി കാ രി ക ളു ടെ 
- അംഗീകാരത്തിന് വിധേയമായി ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതാണ്. ടിയാൻ അപ്പോൾത്തന്നെ ലേലത്തുക 
യുടെ 1/ 3 (മൂന്നിലൊന്ന്) തുക ഓഫീസിൽ ഒടുക്കേണ്ടതും 
ബാക്കി തുക മേലധികാരികളുടെ അംഗീകാരം കിട്ടുന്ന 
മുറയ്ക്ക് ഈ ആഫീസിൽ നിന്നും നൽകുന്ന അറിയിപ്പ് 
കിട്ടി മൂന്ന് ദിവസത്തിനകം ഒടുക്കേണ്ടതുമാണ്. 


എണ്ണം 


നിരതദ്രവ്യം 

രൂപ് 


ക്രമ ഫലവൃക്ഷത്തിന്റെ 
നമ്പർ 

ഇനം 
തെങ്ങ് 
മാവ് 


ക്വട്ടേ ഷൻ ഉൾ ക്കൊ ള്ളുന്ന കവറിനു പുറത്ത് 
“കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിലെ 
ഫല വൃക്ഷങ്ങളിലെ ആദായം എടുക്കു ന്ന തി നുള്ള ലേ 
ക്വട്ടേഷൻ 2010 എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. ക്വട്ടേഷനുകൾ 
സൂപ ണ്ട്, ജില്ലാ കന്നു കാലി വളർത്തൽ കേന്ദ്രം, 
കുടപ്പനക്കു ന്ന്, തിരു വ ന ന്ത പുരം എന്ന വിലാസത്തിൽ 
നൽകേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കു 
ന്നതോ നിരതദ്രവ്യം അടയ്ക്കാത്തതോ അപൂർണ്ണമായതോ 
ആ യ ക്വട്ടേ ഷ നു കൾ യാതൊരു കാര ണ വ ശാലും 
സ്വീകരിക്കുന്നതല്ല. 


പ്ലാവ് 


1,000 


പുളി 
കശുമാവ് 
കുരുമുളക് 


Gaz .No.2 /2010/DTP. ( AnimalHusbandry ). 


KERALA GAZETTE 


[ Part III 


സർക്കാരിന്റെ എല്ലാ ലേല നിബ ന്ധ ന കളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. ലേലദിവസം ഏതെങ്കിലും 
കാര ണ വ ശാൽ പൊതു അ വ ധി യാവുക യാ ണെ ങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നോട്ടീസിൽ പറഞ്ഞിരി 
ക്കുന്ന സമയത്തും സ്ഥലത്തും വച്ച് ടി നിബന്ധനകൾക്ക് 
വിധേയമായി ലേലം നടത്തുന്നതാണ്. 


- ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസ് 
സമയങ്ങളിൽ ഫാം ആഫീസുമായി നേരിൽ ബന്ധപ്പെടാവു 
ന്നതാണ്. ഈ ലേലം സംബന്ധിച്ച് താഴെ ഒപ്പ് രേഖപ്പെടുത്തി 
യിരിക്കുന്ന ആഫീസറുടെ ഇതിൻമേലുള്ള ഏത് തീരുമാനവും 
അന്തിമമായിരിക്കും. 


ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം, 
കുടപ്പനക്കുന്ന്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


